GOVERY 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg . No. KL /TV ( N )/ 634/ 2018-20 


സ് സ്റ്റാ 


കേരള ഗസററ് 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


നമ്പർ 


2020 ജൂലൈ 14 

14th July 2020 
1195 മിഥുനം 30 
30th Mithunam 1195 
1942 ആഷാഢം 23 
23rd Ashadha 1942 


28 


Vol . IX 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


14th JULY 2020] 


COMMISSIONERATE OF LAND REVENUE 


5164 


PATHANAMTHITTA 


DISTRICT 


ലേല പരസ്യം 


നമ്പർ ബി3-9997 ; 2019 . 


2020 മേയ് 25. 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ അടൂർ വില്ലേജിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന 


സ്ഥലത്ത് അടൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ്സ് മജിസ്ട്രേറ്റ് കോടതിയ്ക്കു വേണ്ടി പുതുതായി ഏറ്റെടുത്തിട്ടുള്ള കെട്ടിടത്തിന് 


അപകടകരമായി നിൽക്കുന്ന താഴെ വിവരിക്കുന്ന തടികൾ 19-7-2020 -ാം തീയതി രാവിലെ 11 മണിക്ക് അടൂർ റവന്യൂ 


ഡിവിഷണൽ ഓഫീസിൽ വച്ച് അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറോ ടിയാൻ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 


പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത നിരതദ്രവ്യം കെട്ടിവച്ച് 


ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ തുക ലേലം വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി 


ഉറപ്പിക്കുന്നതും ലേല തുകയും ജി. എസ്. റ്റി . 18 %, 5 % FDT- യും അടക്കമുള്ള തുക അപ്പോൾ തന്നെ അടയ്ക്കേണ്ടതുമാണ്. 


ലേലം സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം ടി തടി സ്വന്തം ചിലവിൽ ആർക്കും നാശനഷ്ടം ഉണ്ടാകാതെ ടി സ്ഥലത്തുനിന്നും നീക്കം 


ചെയ്യേണ്ടതാണ്. ലേലത്തിൽ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കാതിരിക്കുകയോ ആവശ്യമായ മത്സരം ഇല്ലാതിരിക്കുകയോ ചെയ്താൽ 


ലേലം മാറ്റി വയ്ക്കുന്നതിനുള്ള അധികാരം ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്ഉണ്ടായിരിക്കുന്നതാണ്. ലേലത്തിന്റെ മറ്റ് വ്യവസ്ഥകൾ 


സർക്കാർ ലേല നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. 


കമ 


ഇനം 


വണ്ണം 


തടിയുടെ 


വിറകിന്റെ 


റിമാർക് 


നമ്പർ 


(CM ) 


വ്യാപ്തം 


വ്യാപ്തം 


( M3 ) 


( M.T ) 


ആഞ്ഞിലി 


110 


0.180 


2 


അരണമരം 


95 


0,437 


0.322X1.52 


0,242 + 0.195 


3 


വട്ട 


100 


0,437 


0.322X1.512 


0,242 + 0.195 


4 


മുള്ളുവേങ്ങ 


140 


0.800 


0.309 


5 


ഇലവ് 


150 


0.932 


0,374 


Firewood collected from 10 Aranamaram trees and 


1 Anjili tree 


01 MT 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 


( ഒപ്പ്) 


അടുർ. 


റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


430 


